OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL/ TV ( N )/634/ 2018-20 


POVERNMENT 


ക 


ം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 1 
7th Aswina 1942 


PART III 


Labour Department 


നോട്ടീസ് 


( 1 ) 


സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ബി -1049 2020 . 


2020 ആഗസ്റ്റ് 18 . 


( 2 ) 


അപ് കട 


നമ്പർ 


ബി -1239 2020 
ECC 30 2018. 


2020 ആഗസ്റ്റ് 18 . 


അപ ക 50 


ശ്രീ . ശ്രീകുമാർ , പി . എസ് . , S / o ശ്രീകുമാരൻ നമ്പൂതിരി, 
പഴയടത്തുമന , തളി പി . ഒ . , തൃശ്ശൂർ എന്ന വ്യക്തി ജോലി 
ചെയ്യു ന്ന തി നിട യിൽ 

സംഭ വിച്ച് മര ണ പ്പെ ട്ട 
തിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി കേരളാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 
? 5,98,680 ( അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുനൂറ്റി 
എൺപത് രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവെച്ചി 
രിക്കു ന്നു . 

തൊ ഴി ലാ ളി കൾക്കുള്ള ന ഷ് ട പ രി ഹാരം 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവ്വചന 
(പകാരം ടിയാന്റെ ആശ്രിതരായി ( ശീമതി ജയ (ഭാര്യ ) 
മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പരേതനായ 
തൊഴിലാളിയുടെ ആശിത രാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെ ങ്കിലുമുണ്ട് ങ്കിൽ അവർക്കുള്ള അവ കാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 

ദിവ സത്തി നകം കോട തി മുമ്പാകെ എഴുതി 


ശ്രീ . ജോഷി, എം . ജി . , മാമ്പുള്ളി ഹൗസ്, മണലൂർ, 
കണ്ടശ്ശാങ്കടവ് എന്ന വ്യക്തി ജോലി ചെയ്യുന്നതിനിടയിൽ 

സംഭ വിച്ച് മ ര ണ പ്പെ ട്ട തി നാൽ ടിയാന്റെ 
ആശി തർക്ക് 

ന ഷ് ട പ രി ഹാരം നൽകു ന്ന തി നായി 
t 10,60,000 ( പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രം) ടി 
കേസിലെ രണ്ടാം എതിർ കക്ഷിയായ ഐ . സി . ഐ . സി . ഐ . 
ഇൻ ഷ റൻ സ് കമ്പനി ലിമിറ്റഡ് 

കോടതിയിൽ 
കെട്ടിവെച്ചിരിക്കുന്നു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവ്വചന 
( പകാരം ടിയാന്റെ ആശി ത യായി ( ശീമ തി തങ്ക 
തങ്ക ഗോപാലൻ (മാതാവ്) മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് 

സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 


ജയ 


15 


ഈ 


2 -ാം 


Gaz . No. 38 / 2020/ DTP ( Labour ) . 


241 


29th SEPT . 2020 ] 


LABOUR DEPARTMENT 


80 


15 


ചെയ്തിട്ടുള്ള താ ണ് . പരേ ത നായ തൊ ഴിലാ ളി യുടെ 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പര സ്യ പ്പെ ടുത്തി 

ദിവ സത്തിനകം 

ഈ 
കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അ വ കാശവാദ വും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ ( ഒപ്പ് ) 
കാര്യാലയം, തൃശ്ശൂർ, എംപ്ലോയീസ് കോമ്പൻസേഷൻ 
അയ്യന്തോൾ -680 003 . 

കമ്മീഷണർ. 


242 


